Kerala Gazette No. 23 dated 7th June 2011. 
PART I 


OVERNMEN 


കരി 


- വി 


STUS 2000 


ENT OF KE 


OF KERALA 


കേരള സർക്കാർ 


സംഗ്രഹം 
തൊഴിലും പുനരധിവാസവും വകുപ്പ് വികലാംഗർക്കായി സംവരണം ചെയ്തിട്ടുള്ള 
ഒഴിവുകൾ അറിയിക്കുന്നത് സംബന്ധിച്ച് വികലാംഗർക്കായുള്ള സ്പെഷ്യൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ അധികാരപരിധിയും സ്ഥാപനങ്ങൾ 
പരിശോധിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരെയും പുതുക്കി 
നിശ്ചയിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


തൊഴിലും പുനരധിവാസവും ( ജി ) വകുപ്പ് 
സ . ഉ. ( എംഎസ്.) നമ്പർ 52/2011 / തൊഴിൽ. 

തിരുവനന്തപുരം, 2011 മാർച്ച് 18. 


പരാമർശം: - എംപ്ലോയ്മെന്റ് ഡയറക്ടറുടെ 18 - 3- 2010, 25 - 11- 2010 തീയതികളിലെ 

- പി2/ 31798/ 09/ ഡി . ഇ . നമ്പർകത്തുകൾ. 


ഉത്തരവ് 


1995 - ലെ പി . ഡബ്ല . ഡി . ആക്ട് പ്രകാരം പുറപ്പെടുവിച്ച PWD ( Kerala 
Rules ) 2000 - ലെ ചട്ടം 38 പ്രകാരം എല്ലാ ഉദ്യോഗദാ യ കരും വികലാം ഗ രായ 
ജീവനക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ [DPER -I (Quarterly), DPER - II ( Biennial ) 
റിട്ടേണുകൾ) അവരുടെ പരിധിയിൽ വരുന്ന സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചു 
കളിൽ നൽകണമെന്ന് അനുശാസിക്കുന്നു. കേരളത്തിൽ നിലവിൽ തിരുവനന്തപുരം, 
നെയ്യാറ്റിൻകര, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നീ ആറ് സ്പെഷ്യൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളാണ് നിലവിലുള്ളത്. എന്നാൽ കേരളത്തിലെ എല്ലാ 
ജില്ലകളിലും സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഇല്ലാത്തതിനാൽ 
നിലവിലുള്ള ആറ് സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനപരിധി 
പുനർനിർണ്ണയം ചെയ്യണമെന്നും, സ്ഥാപനങ്ങൾ പരിശോധന നടത്തുന്നതിന് പ്രസ്തുത 
സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെചുമതലപ്പെടുത്തിഉത്തരവാകണമെന്ന് സൂചന കത്ത് 
പ്രകാരം എംപ്ലോയ്മെന്റ് ഡയറക്ടർ അഭ്യർത്ഥിക്കുകയുണ്ടായി. 


2. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയുണ്ടായി. എംപ്ലോയ്മെന്റ് 
ഡയറക്ടറുടെ അഭ്യർത്ഥന പരി ഗ ണിച്ച് വിക ലാം ഗർക്കായുള്ള സ്പെഷ്യൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ അധികാരപരിധി ചുവടെ പറയും പ്രകാരം പുതുക്കി 
നിശ്ചയിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. - 
്പെഷ്യൽ എംപ്ലോയ്മെന്റ് 

റവന്യൂ 
എക്സ്ചേഞ്ച് 

ഡിസ്ട്രിക്റ്റ് 


| 1. തിരുവനന്തപുരം സ്പെഷ്യൽ 

എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 


തിരുവനന്തപുരം 


2. കൊല്ലം സ്പെഷ്യൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 


കൊല്ലം, ആലപ്പുഴ, 
പത്തനംതിട്ട 


- കോട്ടയം സ്പെഷ്യൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 


കോട്ടയം, ഇടുക്കി 


എറണാകുളം, തൃശ്ശൂർ, 
പാലക്കാട്, മലപ്പുറം 


4. എറണാകുളം സ്പെഷ്യൽ 

എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 
5. കോഴിക്കോട് സ്പെഷ്യൽ 
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 


കോഴിക്കോട്, കണ്ണൂർ, 
വയനാട്, കാസർഗോഡ് 


- 3. ഇതോടൊപ്പം സ്ഥാപ ന ങ്ങൾ പരിശോധിക്കുന്നതിന് താഴെ പറയുന്ന 
ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തികൊണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
ഉദ്യോഗപ്പേരും ഉദ്യോഗസ്ഥന്റെ 

അധികാരപരിധി 
-- മേൽവിലാസവും 


-- 


(2) 


തിരുവനന്തപുരം ജില്ല 


- സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് 
ഓഫീസർ, സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച് ഫോർ പി . എച്ച്., 

തിരുവനന്തപുരം 
2. സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് 
- ഓഫീസർ, സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് 
-- എക്സ്ചേഞ്ച് ഫോർ പി. എച്ച്., കൊല്ലം 
3. സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് 
ഓഫീസർ, സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച് ഫോർ പി. എച്ച്., 
കോട്ടയം 


കൊല്ലം, ആലപ്പുഴ, 
പത്തനംതിട്ട 


കോട്ടയം, ഇടുക്കി 


- (2 ) 


4. സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് 
ഓഫീസർ, സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച് ഫോർ പി. എച്ച്., 
എറണാകുളം 


എറണാകുളം,തൃശ്ശൂർ, 
പാലക്കാട്, മലപ്പുറം 


ന 


കോഴിക്കോട്, കണ്ണൂർ, 
വയനാട്, കാസർഗോഡ് 


-- സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് 
ഓഫീസർ, സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് 
എക്സ്ചേഞ്ച് ഫോർ പി. എച്ച്. 
കോഴിക്കോട് 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


കെ . ബി . വത്സലകുമാരി, 
| പ്രിൻസിപ്പൽ സെക്രട്ടറി. 


